Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


COVERN 


ാർ 


ം സ 
MENT OF 


KERAL 


ാ 


ന 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


7th December 2010 
2010 ഡിസംബർ 7 


No. 


Vol. LV 1 
വാല്യം 55 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


48 


നമ്പർ 


16th Agrahayana 1932 
1932 അഗ്രഹായനം 16 


PART III 
Health Services Department 


ക്വട്ടേഷൻ നോട്ടീസ് 


കൂടുതൽ വിവരങ്ങൾക്ക് ആയുർവേദ കോളേജ് സ്ത്രീ 
ക ളു ടെയും കുട്ടി ക ളു ടെയും ആശു പത്രി സൂപ ണ്ടിന്റെ 
ഓഫീസിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടേണ്ടതാണ്. 


No. C /466 / 10 / AVCHW & C . 


2010 നവംബർ 10 . 


സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ഗവ . ആയുർവേദ കോളേജ് 
സ്ത്രീകളുടെയും കുട്ടികളുടെയും 
ആശുപ്രതി, പൂജപ്പുര. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ഗവൺമെന്റ് ആയൂർവേദ കോളേജ് സ്ത്രീകളുടെയും 
കുട്ടികളുടെയും ആശുപതി, പൂജപ്പുര ഓഫീസിലെ ഔദ്യോഗിക 
വാഹനമായ KBT 4651 നമ്പർ ആംബുലൻസ് ( M & M 1985 
മോഡൽ) ഇപ്പോഴുള്ള അ വ സ്ഥ യിൽ ലേലം ചെയ്ത് 
വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രസ്തുത വാഹനത്തിന് 
27, 000 രൂപ മതിപ്പുവില നിശ്ചയിച്ചിരിക്കുന്നു . ലേലത്തിൽ 
പങ്കെടുക്കുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികൾ മുദ്രവെച്ച 
ക്വട്ടേഷനുകൾ 22 - 12 - 2010 -ാം തീയതി വൈകുന്നേരം മൂന്ന് 
മണിക്ക് മുൻപായി സൂപ്രണ്ട്, ആയൂർവേദകോളേജ് സ്ത്രീകളു 
ടെയും കുട്ടികളുടെയും ആശുപ്രതി എന്ന വിലാസത്തിൽ 
സമർപ്പിക്കേണ്ടതാണ്. ക്വട്ടേഷനോടൊപ്പം 700 രൂപ ഡിമാന്റ് 
ഡാഫ്റ്റ് ആയൂർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടികളു 
ടെയും ആശുപത്രി സൂപ്രണ്ടിന്റെ പേരിൽ തിരുവനന്തപുരത്ത് 
മാറാവുന്ന രീതിയിൽ സമർപ്പിക്കേണ്ടതാണ്. 


TENDER NOTICE 


| No. S3 /11139/ 2008 . 


| 10th November 2010 . 


Sealed tenders in the prescribed forms are invited for 
the repair of Water Still Machine in C . S . R . to Medical 
College Hospital, Kozhikode . 

Superscription tender number should be specifically 
noted as No. S3/ 11139/ 2008 . 

| Price of tender form (in duplicate ) (including ST ) 
Cash only /Money Order - Rs . 337 . 

Date and time of close of sale of tender forms— 
22 -12 -2010 at 3 p . m . 


- ക്വട്ടേഷനുകൾ 27 - 12 - 2010 -ാം തീയതി വൈകുന്നേരം 
നാലു മണിക്ക് ക്വട്ടേഷൻ സമർപ്പിച്ചവരുടെയോ ഹാജരുള്ള 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


7th DEC. 2010 ] 


HEALTH SERVICES DEPARTMENT 


Last date and time for receipt of tender 
23 - 12 -2010 , 5 p . m . 

Date and time for opening of tender 
24 - 12 - 2010 , 12 Noon . 

Date upto which the rates are to be firm 
31 -12- 2010 . 

Address of Officer from which tender forms are to 
be obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode - 8 . 


ടെണ്ടർ ഫോറത്തിന്റെ വില ടാക്സ് അടക്കം - 337 രൂപ. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 22 - 12 - 2010 , വൈകുന്നേരം 3 മണി. 

- ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
23 - 12 - 2010 , 5 മണി. 

- ടെണ്ടർ പൊളിക്കുന്ന തീയതിയും സമ യ വും 
24- 12 - 2010 ഉച്ചയ്ക്ക് 12 മണി. 

ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി - 31- 12 - 2010 . 

- ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് നൽകേണ്ടതുമായ 
വിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി, 
കോഴിക്കോട്. 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 
സി . എസ്. ആർ. - 

ലുള്ള വാട്ടർ സ്റ്റിൽ മെഷീൻ 
റിപ്പയർ ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ സീൽ ചെയ്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ അ യ യ്ക്കുന്ന കവറിന് മുകളിൽ നമ്പർ 
എസ്3 / 11139/08 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 


Medical College Hospital, 
Kozhikode. 


(Sd.) 
Superintendent. 


